Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg . No. KL / TV ( N )/ 634/2015 -17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


SS 


GOVERN 


കര 


ള സർക് 


ക്കാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2016 മാർച്ച് 1 
1st March 2016 

1191 കുംഭം 11 
17th Kumbham 1191 
1937 ഫാൽഗുനം 11 
11th Phalguna 1937 


Vol . V 


No. 


Thiruvananthapuram, 

Tuesday 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേല പരസ്യം 


നിബന്ധനകൾ 


നമ്പർ ബി . 56 / 2016 . 


2016 ഫെബ്രുവരി 3. 


അഞ്ചൽ ജില്ലാ കൃഷിത്തോട്ടത്തിലെ കായ്ഫലമുള്ള 
ഏകദേശം മൂവായിരം ( 3000) തെങ്ങുകളിൽ നിന്ന് 2016 ഏപ്രിൽ 
1 മുതൽ 2017 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ മൂപ്പെത്തിയ 
നാളികേരം സ്വന്തം ചെലവിൽ വിളവെടുത്ത് കൊണ്ടുപോകുന്ന 
തിനുള്ള അവകാശം ലേല ദർഘാസ്മുഖേന നിബന്ധന 
കൾക്ക് വിധേയമായി നൽകുന്നു . 

നിരതദ്രവ്യം - 15,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 1,200 + വാറ്റ്. 

ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും - 10 - 3 - 2016, 11 മണിവരെ. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 10 - 3 - 2016 , 12 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 10-3- 2016, 
1 മണി. 


1. ലേലം/ ദർഘാസിൽ പങ്കെടുക്കാൻആഗ്രഹിക്കുന്നവർ 

2016 - 17 കാലയളവിൽ നാളികേരം വിളവെടുക്കുന്നതിന് 
നൽകാവുന്ന പര മാ വധി തുക രേഖ പ്പെ ടു ത്തിയ 
ദർഘാസ് നിശ്ചിത തുക നിര ത ദ വ്യ ത്തോടൊപ്പം 
സൂപ്രണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, കോട്ടുക്കൽ പി . ഒ ., 
അ ഞ്ചൽ എന്ന വിലാ സ ത്തിൽ നിശ്ച യി ക്ക പ്പെട്ട 
സമ യ ത്തിന് മുമ്പായി സീൽ ചെയ്ത ക വ റിൽ 
നൽ കേ ണ്ട താ ണ്. കവറിന് പുറത്ത് “ നാളി കേരം 
വിള വെടു ക്കു ന്ന തിനുള്ള ടെണ്ടർ 2016 - 17 ” എന്ന് 
രേഖപ്പെടുത്തണം. ദർഘാസ് ഫോറത്തിൽ തന്നിരിക്കുന്ന 
കരാർ നൂറു രൂപ മുദ്രപത ത്തിൽ തയ്യാറാക്കി 
ദർഘാസിനൊപ്പം സമർപ്പിക്കണം. 


2 . 10 - 3 - 2016 പകൽ 1- ന് പരസ്യലേലം നടത്തിയശേഷം 

അ പ്പോൾ ഹാ ജ രു ള്ള വ രു ടെ സാന്നി ദ്ധ്യ ത്തിൽ 
ദർ ഘാ സു കൾ തുറ ക്കു ന്നതും ലേല ത്തിലോ 
ദർഘാ സിലോ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്തയാളിന്റെ പേരിൽ ലേലം/ ദർഘാസ് താൽക്കാലി 
ക മായി സ്ഥിര പ്പെടു ത്തു ന്നതും മറ്റു ള്ള വരുടെ 
നിരതദ്രവ്യം അപ്പോൾ തന്നെ മടക്കി നൽകുന്നതുമാണ്. 


1st MARCH 2016) 


AGRICULTURE DEPARTMENT 


നാശ ന ഷവും സംഭ വി ക്കുവാൻ പാടില്ല . അങ്ങനെ 
സംഭവിക്കുന്നപക്ഷം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം 
ലേലക്കാരന് ആയിരിക്കും. 


3. ലേലം/ ദർഘാസ്താൽക്കാലികമായി സ്ഥിരപ്പെടുത്തി 

കിട്ടിയ ആൾ മൊത്തം തുകയുടെമൂന്നിലൊന്ന് 
( നിരതദ്രവ്യം ഒഴികെ) അപ്പോൾത്തന്നെ ഓഫീസിൽ 
അടച്ച് രസീത് കൈപ്പറ്റേണ്ടതാണ്. ലേലം/ദർഘാസിന് 
മേലധികാരിയുടെ അംഗീകാരം കിട്ടിയതായി അറിയിപ്പ് കിട്ടി 
15 ദിവസത്തിനകം ബാക്കിയുള്ളതുക ഓഫീസിൽ 
അടക്കേണ്ടതാണ്. മുഴുവൻ തുകയും അടച്ചതിനുശേഷം 
മാത്രമേ വിളവെടുക്കാൻ അനുവദിക്കുകയുള്ളു. 


പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ 
നടപടികൾ അസ്ഥിരപ്പെടുത്താനുള്ള അധികാരം ഫാം 
സൂപ്രണ്ടിനുണ്ടായിരിക്കും. ടെണ്ടർ/ ലേല നടപടികളിൽ 
ഫാം സൂപ ണ്ടിന്റെ തീരു മാനം കൊല്ലം ജില്ലാ 
പഞ്ചായത്തിന്റെ അംഗീകാരത്തിന് വിധേയമായിരിക്കും. 


2016 - 17 വർഷത്തിൽ തെങ്ങുകളുടെമണ്ട വൃത്തിയാക്കുന്ന 
തുൾപ്പെടെയുള്ള സസ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ 
യഥാസമയം നടത്തുന്നതിന് ഫാം അധികാരികൾക്ക് 
അവകാശമുണ്ടായിരിക്കും. 


4. വിളവെടുപ്പ് വേലക്കാരന്റെ സ്വന്തംഉത്തരവാദിത്വത്തിലും 

ചെല വിലും ആയിരിക്കും. മൂപ്പെത്തിയ നാളികേരം 
മാത്രമേ വിളവെടുക്കാൻ അനുവദിക്കുകയുള്ളു. മറിച്ച് 
ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത്രയും എണ്ണം 
ലേലാവകാശത്തിന് പുറത്തുള്ളതായി കണക്കാക്കുകയും 
ആ യ തി നുള്ള വില ഫാം നിരക്ക് അ നു സ രിച്ച് 

ലേലക്കാരനിൽനിന്നും ഈടാക്കുന്നതും ആയിരിക്കും. 
5. ഓരോ വിളവെടുപ്പിനും മുമ്പായി ഫാം സൂപ്രണ്ടിന്റെ 
അനുമതി വാങ്ങി യി രി ക്കേ ണ്ട തും വിള വെ ടുത്ത 
നാളി കേരം എത്ര യെന്ന് അതത് ദിവസം തന്നെ 
ബോദ്ധ്യപ്പെടുത്തേണ്ടതുമാണ്. പ്രവൃത്തി ദിവസങ്ങളിൽ 
രാവിലെ 8 മണി മുതൽ 5 മണി വരെയുള്ള 
സമയത്തുമാത്രമേ ഫാമിൽ പ്രവേശിക്കു ന്ന തിനും 

വിളവെടുക്കുന്നതിനും അനുവാദം ഉണ്ടായിരിക്കൂ . 
6. വിളവെടുപ്പ് സമയത്ത് തെങ്ങുകൾക്കോ ഫാമിലെ മറ്റ് 
കൃഷി, വസ്തു വകകൾ എന്നിവയ്ക്കോ യാതൊരു 


9. നിശ്ചിത ദിവസംഏതെങ്കിലും കാരണവശാൽ അവധി 
യായി വരുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തിദിവസം അതേ 
സമയത്തു തന്നെ ടെണ്ടർ നടത്തുന്നതാണ്. ടെണ്ടർ 
സംബ ന്ധിച്ച് നില വി ലു ള്ളതും, സർക്കാർ കാലാ 
കാലങ്ങളിൽ പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ നിയമങ്ങളും 
ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ഫാം ഓഫീസിൽ നിന്ന് 
നേരിട്ടോ ഫോൺ മുഖേനയോ അറിയാവുന്നതാണ്. 


ജില്ലാ കൃഷിത്തോട്ടം, 
അഞ്ചൽ, കോട്ടുക്കൽ പി . ഒ. 


- ( ഒപ്പ്) 
സൂപ്രണ്ട്. 


106 


